56 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നുർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ട താണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമോ ലഭി ക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കണയന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 3 ) 


Aluva Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എച്ച്3-4864 / 2021 . 

2021 ആഗസ്റ്റ് 3 . 
ആലുവ താലൂക്ക് , നെടുമ്പാശ്ശേരി വില്ലേജിൽ മേയ്ക്കാട് 
കരയിൽ കരുമത്തി വീട്ടിൽ ഔസേഫ് മകൻ പൗലോസ് എന്ന 
കക്ഷി 12-12-1989 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ജോർജ്ജ് , കെ . പി . അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


നമ്പർ എച്ച് -6564 / 2021 . 

2021 ആഗസ്റ്റ് 3 . 
ആലുവ താലൂക്ക് , തുറവൂർ വില്ലേജിൽ കിടങ്ങുർ കരയിൽ 
കല്ലറയ്ക്കൽ വീട്ടിൽ ഔസേപ്പ് മകൻ ജോൺസൺ , കെ . ഒ . 
എന്ന കക്ഷി 8-2-2017 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ മകൻ അനീഷ് , കെ . ജെ . 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


അപക്ഷ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ചെർച്ചി 


ഭാര്യ 


85 


2 


കെ . പി . ജോസഫ് 


മകൻ 


62 


3 


തോമസ് , കെ . പി . 


61 


3 3 


1 


ആനി ജോൺസൺ 


ഭാര്യ 


60 


4 


ജോയ് , കെ . പി . 


57 


33 


2 


നിഷാദ് , കെ . ജെ . 


മകൻ 


38 


5 


ഡേവിസ് , കെ . പി . 


59 


3 3 


3 


അനീഷ് , കെ . ജെ . 


36 


3 3 


6 


ജോർജ്ജ് , കെ . പി . 


55 


3 3 


7 


മേരി 


മകൾ 


52 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കുശേഷമോ ലഭിക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


8 


ടോമി , കെ . പി . 


മകൻ 


50 


( 2 ) 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമോ 

ലഭി ക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


വാഴ ക്കാല 


( 4 ) 


നമ്പർ എച്ച്3-6326 / 2021 . 

2021 ആഗസ്റ്റ് 3 . 
ആലുവ താലൂക്ക് , കറു കുറ്റി വില്ലേജിൽ വാഴച്ചാൽ 
ക ര യിൽ 

വീട്ടിൽ കുഞ്ഞു വ റീത് മകൻ 
ആന്റണി , വി . വി . എന്ന കക്ഷി 8-12-2020 -ാം തീയതി മരണ 
പ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്ക ണ മെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൻ 
അൽ ജിൻ ആന്റണി അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


നമ്പർ എച്ച്3-6495 / 2021 . 


2021 ആഗസ്റ്റ് 3 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ആലുവ താലൂക്ക് , വടക്കുംഭാഗം വില്ലേജിൽ കാഞ്ഞൂർ 
കരയിൽ പുല്ലുംകുടി വീട്ടിൽ കൊച്ചുകുറുമ്പൻ മകൾ ശാരദ 
എന്ന കക്ഷി 11-1-2021 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടു കൊണ്ട് പരേതയുടെ സഹോദരൻ പി . കെ . ശിവൻ 
അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വ രാണ് പരേ തയുടെ നിയ മാ നു സത അ വ കാ ശി കൾ 
എന്നറിവായിരിക്കുന്നു . 


1 


ഓമന 


ഭാര്യ 


46 


2 


മകൻ 


24 


അൽജിൻ ആന്റണി 
ബെൻജിൻ ആന്റണി 


3 


22 


3 


466 


57 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


പി . കെ . ശിവൻ 


സഹോദരൻ 


66 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമാ ലഭി ക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


2 


നളിനി 


സഹോദരി 


59 


3 


58 


3 3 


( 7 ) 


ശകുന്തള 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമോ ലഭിക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എച്ച്3-6318 / 2021 . 


2021 ആഗസ്റ്റ് 3 . 


( 5 ) 


ആലു വ താ ലൂ ക്ക് , ആലുവ വെസ്റ്റ് വില്ലേ ജിൽ 
തോട്ടയ്ക്കാട്ടുകര കരയിൽ 902 R.B , ഗ്രീൻ ലീഫ്സ് വീട്ടിൽ 
ചന്ദ്രശേഖരൻ ഭാര്യ പത്മാവതി ചന്ദ്രശേഖരൻ എന്ന കക്ഷി 
16-3-2021 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മകൾ ഗീതാ രാമചന്ദ്രൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 
താണ് . ബന്ധപ്പെട്ട വില്ലേജ് ഓഫീ സർവഴി അന്വേഷണം 
നട ത്തി യതിൽ താഴെപ്പറ യു ന്ന വ രാ ണ് 

പര തയുടെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


നമ്പർ എച്ച്3-6496 / 2021 . 

2021 ആഗസ്റ്റ് 3 . 
ആലുവ താ ലൂ ക്ക് , കാലടി വില്ലേ ജിൽ നീലീശ്വരം 
കരയിൽ കുറിയേടം വീട്ടിൽ ജോർജ്ജ് എന്ന കക്ഷി 15-4-2021 -ാം 
തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
മകൾ ഷേർളി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന വ രാണ് പരേ തന്റെ നിയ മാ നു സത അവകാശി 
എന്നറിവായിരിക്കുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഗീത രാമചന്ദ്രൻ 


മകൾ 


65 


2 


സുധ ബാലഗോപാലൻ 


63 


35 


3 


ടി . ഗോപകുമാർ 


മകൻ 


61 


4 


സേതു വാര്യർ 


59 


33 


ഷേർളി 


മകൾ 


50 


5 


ചന്ദ്ര മോഹൻ 


57 


33 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേ ണ്ട താ ണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമോ 

ലഭി ക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമോ ലഭി ക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


( 6 ) 


( 8 ) 


നമ്പർ എച്ച്3-6497 / 2021 . 

2021 ആഗസ്റ്റ് 3 . 
ആലുവ താലൂക്ക് , ആലുവ ഈസ്റ്റ് വില്ലേജിൽ നൊച്ചിമ 
കര യിൽ ഓണി യേ ഴത്ത് വീട്ടിൽ കെ . സുഗ തൻ മകൻ 
ഷാജി , എസ് . എന്ന കക്ഷി 28-6-2021 -ാം തീയതി മരണപ്പെട്ട 
താണെന്നും ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് അ നു വ ദി ച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ രശ്മി , 
കെ . എസ് . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


നമ്പർ എച്ച്3-6314 2021 . 

2021 ആഗസ്റ്റ് 3 . 
ആലുവ താലൂക്ക് , മഞ്ഞപ വില്ലേജിൽ മഞ്ഞപ കരയിൽ 
കിലുക്കൻ വീട്ടിൽ വറീത് പൗലോ മകൻ വർഗ്ഗീസ് , കെ . പി . 
എന്ന കക്ഷി 12-3-2021 -ാം തീയതി മരണപ്പെട്ടതാണെന്നും 
ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് അ നു വാദിച്ചുകൊടുക്ക ണ 
മെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ അമൽ വർഗ്ഗീസ് 
അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വ രാ ണ് 

പരേ തന്റെ നിയ മാ നു സൃത അ വ കാ ശി കൾ 
എന്നറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


1 


മാതാവ് 


72 


ബന്ധം 


കമലാക്ഷി സുഗതൻ 
രശ്മി , കെ . എസ് . 


2 


ഭാര്യ 


44 


1 


ഭാര്യ 


49 


3 


നിരഞ്ജൻ 


മകൻ 


15 


2 


എ . എ . ജെസ്സി 
അമൽ വർഗ്ഗീസ് 
അനില വർഗ്ഗീസ് 


മകൻ 


27 


4 


നന്ദന 


മകൾ 


11 


3 


മകൾ 


24 


Gaz . No. 32 / 2021 / DTP ( CLR - Supplement ) . 


467 


58 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


അബ്ദുൾ ഖാദർ 


പിതാവ് 


62 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കുശേഷമാ ലഭിക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


2 


സുമി മോൾ 


സഹോദരി 


36 


3 


സൗമി മോൾ 


31 


33 


( 9 ) 


ഒരു 


നമ്പർ എച്ച്3-6313 / 2021 . 


2021 ആഗസ്റ്റ് 3 . 


പക്ഷ 


മുകളിൽപ്പറഞ്ഞ വ്യക്തികളാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നു കാണിച്ച് അ പ്രേക്ഷകന് 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി 30 

ദിവ സ ത്തി നകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിക്ക് ശേഷമോ തപാൽ മാർഗ്ഗമോ മറ്റു 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


ആലുവ താലൂക്ക് , നെടുമ്പാശ്ശേരി വില്ലേജിൽ ചെറിയ 
വാപ്പാലശ്ശേരി കരയിൽ മഞ്ഞളി വീട്ടിൽ ആന്റണി മകൻ 
ജിത്തു , എം . എ . എന്ന കക്ഷി 3-3-2021 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മാതാവ് റെജി 
അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേജ് 
ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വ രാ ണ് 

പരേ തന്റെ നിയ മാ നു സൃത അ വ കാ ശി കൾ 
എന്നറിവായിരിക്കുന്നു . 


( 2 ) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ ബി5-7080 / 2021 . 

2021 ആഗസ്റ്റ് 3 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , പാലക്കുഴ 
വില്ലേജ് , ഉപ്പു കണ്ടം കര യിൽ വട ക്കേ പറമ്പിൽ വീട്ടിൽ 
വി . ജെ . ബേബി 9-5-2021 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് 
ആവശ്യപ്പെട്ട് ടിയാന്റെ മകൾ ബോബിമോൾ ബേബി സമർപ്പിച്ച 
അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അവകാശവിചാരണ നടത്തുകയും താഴെപ്പറയുന്നവർ പരേതന്റെ 
നിയമാനുസൃത അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


1 


റെജി 


മാതാവ് 


43 


2 


ജിസ്മി ആന്റണി 


സഹോദരി 


19 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മോളി ബേബി 


ഭാര്യ 


61 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ട താണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമോ ലഭി ക്കു ന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ആലുവ . 

തഹശീൽദാർ . 


2 


ബോബിമോൾ ബേബി 


മകൾ 


42 


3 


ജോബി വി . ജോസഫ് 


41 


3 3 


മുകളിൽപ്പറഞ്ഞ വ്യക്തികളാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നു കാണിച്ച് അപേക്ഷകയ്ക്ക് ഒരു 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 

ദിവ സ ത്തി നകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിക്ക് ശേഷമോ തപാൽ മാർഗ്ഗമോ മറ്റു 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


30 


Moovattupuzha Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ ബി5-7198 / 2021 . 


2021 ആഗസ്റ്റ് 3 . 


നമ്പർ ബി5-6504 / 2021 . 


2021 ആഗസ്റ്റ് 3 . 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , മുള പൂർ 
വില്ലേജ് , പേഴയ്ക്കാപ്പിള്ളി കരയിൽ കിഴക്കേ വട്ടം പുത്തൻ 
പുരയിൽ വീട്ടിൽ മുഹമ്മദ് സ്വാലിഹ് , കെ . എ . 4-1-2021 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണ് . അവകാശികളെ കാണിക്കുന്ന ഒരു 
സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ പിതാവ് 
അബ്ദുൾ ഖാദർ സമർപ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ വഴി അവകാശവിചാരണ നടത്തുകയും 
താഴെപ്പറയുന്നവർ പരേതന്റെ നിയമാനുസൃത അവകാശി 
കളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , മൂവാറ്റുപുഴ 
വില്ലേജ് , ആ നിക്കാട് ക ര യിൽ വേല ക്കോട് വീട്ടിൽ 
വി . എസ് . കരിം റാവുത്തർ 19-10-2007 - ലും ഭാര്യ പാത്തുമ്മ 
കെ . വി . 7-4-2021 - ലും മരണപ്പെട്ടിട്ടുള്ളതാണ് . അവകാശികളെ 
കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് 
ടിയാളുകളുടെ മകൻ ബാബു , വി . 

സമർപ്പിച്ച 
അപേക്ഷപ്രകാരം ന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അവകാശ വിചാരണ നടത്തുകയും താഴെപ്പറയുന്ന വർ 
പരേതരുടെ നിയമാനുസൃത അവകാശികളാണെന്ന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


ക . 


ബന 


468 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 00:14:43 
+ 05'30 ' 


